Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 





Sth JAN. 2021] COMMISSIONERATE OF LAND REVENUE 69 
മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ എല്ലാവിധ നിബന്ധനകളും ഈ ലേലത്തിനും 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ബാധകമാകൂുന്നതുമാണ്‌. പ്രസ്തുത ലേലം മാറ്റി 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
്പരസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കണയന്നൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌; (ഒപ്പ്‌) 
കണയന്നൂര്‍. തഹശീൽദാർ. 


Aluva Taluk 
ലേലപ്പരസ്യം 


നമ്പര്‍ സി1-7911/2020. 2020 നവംബര്‍ 30. 


ആലുവ താലൂക്ക്‌, മഞ്ഞപ്ര വില്ലേജ്‌ ഓഫീസ്‌ 
പരിസരത്ത്‌ അപകടകരമായി നില്‍ക്കുന്ന 2 പ്ലാവ്‌ മരങ്ങള്‍ 
ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതിന്‌ ബഹുമാനപ്പെട്ട 
ജില്ലാകളക്ടറുടെ ൧2൨൧, 1/1745/2020 നമ്പര്‍ ഫയ 











രപകാരവും ആലൂവ തഹശീല്‍ദാര്‍ (ഭൂരേഖ)-യുടെ 
സി 1-7911/ 2020 നമ്പര്‍ ഫയല്‍ (പകാരവും 
ഉത്തരവായിട്ടുള്ളതാണ്‌. 
ഇന വിവരം 
ക്രമ ഇനം ചുറ്റളവ്‌ os) വിറക്‌ 
നമ്പര്‍ അളവ്‌ (47) അളവ്‌ (07) 
1 പ്ലാവ്‌ 235 ൦.൩. 2,325 1,607 
2 പ്ലാവ്‌ 175X200 ൨.൩. 0.382 0.654 
മഞ്ഞപ്ര വില്ലേജ്‌ ഓഫീസ്‌ കോമ്പാണ്ടില്‍ 


നില്‍ക്കുന്നതും മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളതൂമായ ലേലവസ്തൂ 
പകല്‍ 10 മണി മൂതല്‍ ട മണിവരെ പരിശോധിക്കുന്നതിന്‌ 
സൌഈകര്യമുണ്ടായിരിക്കുന്നതാണ്‌. മേല്‍ വിവരിച്ച പ്രകാരമുള്ള 
മരങ്ങള്‍ പരസ്യ വ്യവസ്ഥകള്‍ അനുസരിച്ച്‌ 
22-12-2020-ാം തീയതി 11.302.൩-ന്‌ മഞ്ഞപ്പ വില്ലേജ്‌ 
ഓഫീസില്‍വച്ച്‌ നടത്തുന്നതാണ്‌. ലേലത്തില്‍ 
പങ്കെടുക്കുന്നവര്‍ 22-12-2020-ന്‌ 11.30 2.൬.-ന്‌ മുമ്പായി 
നിശ്ചിത സ്ഥലത്ത്‌ എത്തിച്ചേരേണ്ടതാണ്‌. ഏതെങ്കിലും 
കാരണവശാല്‍ അന്നേ ദിവസം ലേലം നടക്കാതിരുന്നാല്‍ 
21-1-2021-ഠം തീയതിയിലും പ്രസ്തുത ദിവസവും ലേലം 
നടക്കാതിരുന്നാല്‍ 22-2-2021-ഠാം തീയതിയിലൂം ഇതേ 
സ്ഥലത്തും ഇതേ സമയത്തും ലേല നടപടികള്‍ 
സ്വീകരിക്കുന്നതാണ്‌. 


ലേലം 


ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ താത്‌ പര്യമുള്ളവര്‍ 
ലേലത്തിന്‌ മുമ്പായി F 1,000 നിരത്ര്ദവ്ൃം 
കെട്ടിവയ്‌ ക്കേണ്ടതാണ്‌. കൂടൂതല്‍ തുകയ്ക്ക്‌ 
കൊണ്ടയാള്‍ പേരില്‍ ലേലം താല്‍ക്കാലികമായി ഉറപ്പിച്ച്‌ 
ലേലം സ്ഥിരപ്പെടുത്തി ജില്ലാ കളക്ടര്‍ ഉത്തരവാകുന്ന 
മുറയ്ക്ക്‌ ലേല വസ്തുക്കള്‍ വിട്ടു തരുന്നതുമാണ്‌. മുഴുവന്‍ 
ലേല തുകയും സേവന നികുതി ഉള്‍പ്പടെ 
നിയമാനുസൃത എല്ലാ അനുബന്ധ നികുതികളും ലേലം 
കൊണ്ടയാള്‍ അന്നേ ദിവസംതന്നെ അടയ്‌ ക്കേണ്ടതാണ്‌. 
അപ്രകാരം ലേലം കൊണ്ടയാള്‍ 10 ദിവസത്തിനകം ടി 
മരങ്ങള്‍ സ്വന്തം ഉത്തരവാദിത്തത്തിലും ചെലവിലും 
മറ്റാര്‍ക്കും നാശനഷ്ടം ഉണ്ടാകാത്ത വിധവും നീക്കം 
ചെയ്യേണ്ടതാണ്‌. സര്‍ക്കാര്‍ 


ലേലം 


ചരക്ക്‌ 


ലേലത്തിന്‌ ബാധകമായ 


Gaz. No. 1/2021/DTP (CLR). 


145 


വയ്‌ ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ആലുവ 
തഹശീല്‍ദാര്‍ (ഭൂരേഖു-ക്ക്‌ അധികാരമുണ്ടായിരിക്കുന്നതാണ്‌. 
ലേലം സംബന്ധിച്ച കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ആലുവ 
താലൂക്ക്‌ ഓഫീസിലോ മഞ്ഞ[(പ വില്ലേജ്‌ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്‌. 


ലേല വസ്തു--മഞ്ഞപ്ര വില്ലേജ്‌ ഓഫീസ്‌ പരിസരത്ത്‌ 


നില്‍ക്കുന്നതും മേല്‍ വിവരിച്ചിരിക്കുന്നതുമായ പ്ലാവ്‌. 
ലേല സ്ഥലം൦മഞ്ഞപ്ര വില്ലേജ്‌ ഓഫീസ്‌. 
നിരത്രദവ്യം--* 1,000. 
നികുതി-18% ചരക്ക്‌ സേവന നികൂതി. 
വികസന ഫണ്ട--മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5%. 


ലേല തീയതി--22-12-2020 പകല്‍ 11.30 മണിയ്ക്ക്‌ ടി 
തീയതിയില്‍ നടക്കാതിരുന്നാല്‍ 22-1-2021-ന്‌ പകല്‍ 11.30 
മണിയ്ക്ക്‌ ടി തീയതിയില്‍ നടക്കാതിരുന്നാല്‍ 22-2-2021-ന്‌ 
പകല്‍ 11.30 മണിയ്ക്ക്‌. 


താലുക്കാഫീസ്‌, 


ആലുവ. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍ (ഭൂരേഖ). 


പരസ്യം 
(0) 


നമ്പര്‍ എച്ച്‌ദ-9958/2020. 2020 ഡിസംബര്‍ 2. 


ആലുവ താലൂക്ക്‌, ചൂര്‍ണ്ണിക്കര വില്ലേജില്‍ വള്ളിക്കുന്ന്‌ 
വീട്ടില്‍ 
തങ്കവേലു, വി. എന്ന കക്ഷി 23-7-2020-ാം തീയതി മരണ 


കരയില്‍ മുരളി നിവാസ്‌ വേലന്‍ മകന്‍ 
പ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
മുരളി, റ്റി. അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 


എന്നറിവായിരിക്കുന്നു. 
(oa പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്‌. നാഗമ്മ ഭാര്യ 55 
2 ഉഷ, റ്റി. മകള്‍ 36 
റ 
3 മുരളി, റ്റി. മകന്‍ 33 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധീ കരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ഓഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


70 





(2) 


MAUS aG)2{3-6559/2020. 2020 സെപ്റ്റംബര്‍ 16. 


ആലുവ താലൂക്ക്‌, ചൂര്‍ണ്ണിക്കര വില്ലേജില്‍ കുന്നത്തേരി 
കരയില്‍ മീര്ത്രക്കല്‍ വീട്ടില്‍ എം. ഒ. അബ്ദുള്‍ ഖാദര്‍ മകന്‍ 
സക്കീര്‍, എം. എ എന്ന കക്ഷി 2-12-2019-ഠം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ സുല്‍ഫത്ത്‌ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുല്‍ഫത്ത്‌ സക്കീര്‍ ഭാര്യ 37 
2 നിഷാന ന്രസിന്‍ മകള്‍ 12 
3 നിഹാന പര്‍വീണ്‍ കം 9 
4 മൂഹമ്മദ്‌ സെയിന്‍ മകന്‍ 5 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസി ദ്ധീകരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ഓഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എച്ച്ദ-9232/2020. 2020 നവംബര്‍ 18. 


ആലുവ താലൂക്ക്‌, ആലുവ ഈസ്റ്റ്‌ വില്ലേജില്‍ എടത്തല 
കരയില്‍ കൈപ്പിള്ളില്‍ വീട്ടില്‍ കെ. പിന്റോ ജോര്‍ജ്‌ മകന്‍ 
ജെയിംസ്‌, കെ. ജി. എന്ന കക്ഷി 28-6-2019-ഠാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ റോസ്‌ ജെയിംസ്‌ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റോസ്‌ ജെയിംസ്‌ ഭാരൃ 63 
2 മേരി CLOT) ബഡ്‌ ജെയിംസ്‌ മകള്‍ 20 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസി ദ്ധീകരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ഓഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലുക്കാഫീസ്‌, (ഒപ്പ) 
ആലുവ. തഹശീല്‍ദാര്‍. 


146 


Paravoor Taluk 
പരസ്യം 
(1) 


നമ്പര്‍ ബിദ3-6240/2020. 2020 സെപ്റ്റംബര്‍ 9. 


പറവൂര്‍ താലൂക്കില്‍ ആലങ്ങാട്‌ വില്ലേജില്‍ നീറിക്കോട്‌ 
കരയില്‍ മാതിരപ്പിള്ളി വീട്ടില്‍ സെബാസ്റ്റന്‍ മകന്‍ 
ഷിജോ, എം. എസ്‌. എന്നയാള്‍ മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ ലീന സമര്‍പ്പിച്ച അപേക്ഷയില്‍ ആലങ്ങാട്‌ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
ഷിജോ, എം. എസ്‌. 12-3-2020-ല്‍ മരിച്ചൂപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന ദ (മൂന്ന്‌) 
പേരാണുള്ള തെന്നും അറിവായിരിക്കുന്നു. 


(oo പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലീന ഭാരൃ 38 
2 മരിയ മകള്‍ 4 
3 അന്ന 3 


മമ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ പറവൂര്‍ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നല്‍കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി3-6312/2020. 2020 സെപ്റ്റംബര്‍ 9. 


പറവൂര്‍ താലൂക്കില്‍ പറവൂര്‍ വില്ലേജില്‍ വലിയപല്ലം 
തുരുത്ത്‌ കരയില്‍ പഠരതക്കടവില്‍ വീട്ടില്‍ കുട്ടന്‍ മകന്‍ 
ബിജു, പി. കെ. എന്നയാള്‍ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശു്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ശോഭന സമര്‍പ്പിച്ച അപേക്ഷയില്‍ പറവൂര്‍ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
ബിജു, പി. കെ. 14-7-2020-ല്‍ മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്ന ദ (മൂന്ന്‌ ) 
പേരാണുള്ള തെന്നും അറിവായിരിക്കുന്നു. 
ര്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശോഭന ഭാര്യ 49 

2 ആതിര ബിജൂ മകള്‍ 18 

3 പുഷ്പവല്ലി മാതാവ്‌ 74 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നു 
ള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പറവൂര്‍ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നല്‍കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


